© 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg. No. KLTV ( N )/ 634/ 2018-20 


SOVERNMENT 


സാധ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 12 
12th May 2020 

1195 മേടം 29 
29th Medam 1195 


നമ്പർ 


19 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 22 
22nd Vaisakha 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


12th MAY 2020] 


COMMISSIONERATE OF LAND REVENUE 


3390 


KOTTAYAM DISTRICT 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


Meenachil Taluk 


മാത്യു ജോസഫ് 


ഭർത്താവ് 


69 


പരസ്യം 


2 


35 


നമ്പർ സി2-1599 2020 . 


2020 ജനുവരി 22. 


3 


31 


4 


റോബിൻ പി . മാത 

മകൻ 
റീനു പി. മാത്യു 

മകൾ 
തോമസ് സേവ്യർ ( മരണപ്പെട്ട മകൾ 

രേണു പി . മാത്യുവിന്റെ 

ഭർത്താവ്) മരുമകൻ 
വയൂൺ തോമസ് ( മരണപ്പെട്ട മകൾ 

രേണു പി. മാത്യുവിന്റെ 

മകൻ) ചെറുമകൻ 
വരുൺ തോമസ് 


47 


അവകാശ 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വെളിയന്നുർ 
വില്ലേജിൽ പെരിങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അബ്രാഹം , പി . പി . 
എന്നയാൾ 6-11-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ 
ആവ ശ്യങ്ങൾ ക്ക് ഹാജ രാ ക്കുന്നതിന് ഒരു 
സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട അപേ ക്ഷ യിൽ 
വെളിയന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന് താഴെ പറ യു ന്ന അവകാശികൾ 
ഉള്ളതായി കാണുന്നു . 


5 


11 


6 


7 


3 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


സാറാമ്മ ജോൺ 


ഭാര്യ 


78 


മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതയുടെ അനന്തരാ 
വകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിര പ ളളി തഹ ശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേ ണ്ട താണ്. നിശ്ചിത തീയ തിക്കു ശേ ഷിമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


2 


ബിനു എബ്രാഹം 


മകൻ 


46 


3 


മിനി എബ്രാഹം 


മകൾ 


42 


(2 ) 


നമ്പർ സി2-3929 2019 . 


2020 ജനുവരി 31. 


ആ യത് 


ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേക്കുള്ളപരേതന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത 
മാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിന് ആർക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ 
ഉള്ളപക്ഷം 

ഈ പരസ്യം പസി ദ്ധ പ്പെ ടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങളും പരാ തി ക ളും 
സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മീനച്ചിൽ. 

തഹശീൽദാർ. 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എലിക്കുളം വില്ലേജിൽ 
പൂവരണി പി , ഒ . - ൽ വട്ടപ്പള്ളിൽ വീട്ടിൽ വി , വി , ജോസഫ് 
എന്നയാൾ 27-4-1996 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും, 
വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
പരേ ത ന്റെ ഭാര്യ തങ്കമ്മ ജോസഫ്, വട്ടപ്പള്ളിൽ വീട്, 
പൂവരണി പി . ഒ. എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
എലിക്കുളം വില്ലേജാഫീ സർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശികളായി 
പേരു ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


Kanjirappally Taluk 


താഴ 


പരസ്യം 


( 1) 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ സി2-259 2020. 


2020 ഫെബ്രുവരി 6. 


1 


തങ്കമ്മ ജോസഫ് 


ഭാര്യ 


70 


2 


ഷോളി ഡൊമിനിക് 


മകൾ 


51 


3 


ഷെനിക്കുട്ടി ജോസഫ് 


46 


കാഞ്ഞിരപ്പള്ളി താ ലൂ ക്കിൽ മണി മല വില്ലേജിൽ 
കറിക്കാട്ടൂർ പി. ഒ.- ൽ ഇടമണ്ണേൽ വീട്ടിൽ മേരിക്കുട്ടി മാത്യു 
എന്നവർ 14-12-2018 - ൽ മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും, 
വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതയുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
പരേതയുടെ ഭർത്താവ് മാത്യു ജോസഫ്, ഇടമണ്ണിൽ വീട്, 
പൂവത്തോലി പി. ഒ. എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
മണിമല വില്ലേ ജാ ഫീസർ മുഖാന്തിരം 
നട ത്തി യ തിൽ പരേ ത യുടെ മകൾ രേണു പി . മാത 
15 -12 -2013 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയായ 
മേരിക്കുട്ടി മാത്യു വിന്റെ അനന്തരാവകാശികളായി 
പേരു ചേർത്തിട്ടുള്ളവർ മാത്രമാണ്ഉള്ളതെന്നും അറിയുന്നു . 


അന്വഷണം 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മേൽ പറഞ്ഞി 
രിക്കു ന്ന വരാണ് പരേത 

തന്റെ അനന്തരാവകാശികൾ എന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം കാഞ്ഞിരപ്പളളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയതിക്കുശേഷഷമോ തപാലിലോ ലഭിക്കുന്ന ആക്ഷേ 
പങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താഴ 


48 


